79 


( 15 ) 


Mannarkkad Taluk 


നമ്പർ സി1-2021 / 451 / 9 / 100 . 


2021 ജനുവരി 18 . 


പരസ്യം 


( 1 ) 


നമ്പർ ഡി3-2021 / 428 / 9 / 300 . 


2021 ജനുവരി 15 . 


ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ വില്ലേജിൽ മൂച്ചിക്കാട് 
സവാബ് ന ഗ നിൽ 

മുത്ത ലീഫ് , 

ക . 

എന്ന യാൾ 
11-2-2018 തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാ 
ശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി മകൻ ഷാജഹാൻ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


മണ്ണാർക്കാട് താലൂക്കിൽ കരിമ്പ -1 വില്ലേജിൽ , എ . എസ് . 
അബ്ദുൾ ഷുക്കൂർ , S / o സുലൈമാൻ , അങ്ങാടിക്കാട് വീട് , 
പലയമ്പാടം , കരിമ്പ പി . ഒ . എന്നയാൾ മരണപ്പെട്ടുവെന്നും , 
സർക്കാർ സംബന്ധമായ സേവനങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരണമെന്നും 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ ഇ . യു . ബുഷ്റ 

സമർപ്പിച്ച അപേക്ഷയിൻ മേൽ ക രി മ്പ - 1 
വില്ലേ ജാഫീസർ വഴി അ ന്വഷണം നടത്തിയതിൽ 
എ . എസ് . അബ്ദുൾ ഷുക്കൂർ എന്ന യാൾ 28 -9 - 2020 - ന് 
മരണപ്പെട്ടിട്ടു ള്ളതായും , പരേ തന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


എന്ന വർ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ബീപാത്തുമ്മ 


ഭാര്യ 


61 


2 


ഷാജഹാൻ , കെ . എം . 


മകൻ 


44 


3 


മകൾ 


പേര് 


നൂർജഹാൻ 


കമ 


വയസ് 


40 


പരേതനുമായുള്ള 


നമ്പർ 


ബന്ധം 


4 


അബു താഹിർ 


മകൻ 


38 


1 


46 


ഇ . യു . ബുഷ്റ 

ഭാര്യ 
മുഹമ്മദ് ഷാഹിദ് , എ . എസ് . മകൻ 


2 


29 


3 


ബുസ്താന , എ . എസ് . 


മകൾ 


26 


മേൽപ്പറ ഞ്ഞ വ രെ ചേർത്ത് 

ഒ രു അ ന ന്ത രാ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നല്കു ന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദി വ സ ത്തി നകം നേ രിൽ ബോധി പ്പിക്കേ ണ്ട താണ് . 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


4 


മുഹമ്മദ് ഷാബിർ 


മകൻ 


23 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 16 ) 


നമ്പർ സി1-2021 / 550 / 9 / 100 . 


2021 ജനുവരി 18 . 


( 2 ) 


നമ്പർ ഡി3-2021 / 330 / 9 / 300 . 


2021 ജനുവരി 15 . 


ആലത്തൂർ താലൂക്കിൽ വട ക്കഞ്ചേരി -2 വില്ലേ ജിൽ 
വട ക്കഞ്ചേരി പി . ഒ . , തേനിടുക്ക് കല്ലു വെട്ടാം കു ഴി യിൽ 
ജോയ്ക്കുട്ടി കോശി എന്നയാൾ 6-11-2020 തീയതി മരണപ്പെട്ടി 
രിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി 
നുവേണ്ടി ഭാര്യ സൂസി ജോയി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്ന് അറിവായിരിക്കുന്നു . 


മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാട് -2 വില്ലേജിൽ , 
പ്രസാദ് , കെ . , S / o മാനു , കൊളവള്ളി വീട് , തെങ്കര പി . ഒ . , 
എന്നയാൾ മരണപ്പെട്ടുവെന്നും , ബാങ്കിൽ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തരണമെന്നും 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ റീന എന്ന വർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ മണ്ണാർക്കാട് -2 വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ പ്രസാദ് , കെ . എന്നയാൾ 
9-8-2020 - ന് മരണപ്പെട്ടിട്ടുള്ളതായും , പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


സൂസി ജോയി 


ഭാര്യ 


64 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


ജിനേഷ് ജോയ് 


മകൻ 


44 


നമ്പർ 


ബന്ധം 


1 


സരോജിനി 


മാതാവ് 


67 


2 


റീന 


ഭാര്യ 


32 


3 


നിവേദിക , കെ . 


മകൾ 


12 


മേൽപ്പറ ഞ്ഞ വ രെ ചേർത്ത് ഒ രു അ ന ന്ത രാ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നല്കു ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നകം നേരിൽ ബോധിപ്പിക്കേ ണ്ട താണ് . 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


4 


നിവിൻ , കെ . 


മകൻ 


10 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖ 

ഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാ വധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 


ആലത്തൂർ , 


തഹശീൽദാർ . 


249 


80 


( 3 ) 


( 5 ) 


നമ്പർ ഡി3-2021 / 81 / 9 / 300 . 


2021 ജനുവരി 11 . 


നമ്പർ ഡി3-2020 / 8351 / 9 / 300 . 


2021 ജനുവരി 11 . 


മണ്ണാർക്കാട് താലൂക്കിൽ അല ന ല്ലൂർ -1 വില്ലേജിൽ , 
സുദേവൻ , കെ . എൻ . S / o അഷ്ടമൂർത്തി , കെ . എൻ . , ദേവ്ദീപ് , 
അലനല്ലൂർ പി . ഒ . , എന്നയാൾ മരണപ്പെട്ടുവെന്നും , ബാങ്കിൽ 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവ 
ദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
ദീപക് സുദേവൻ എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അലനല്ലൂർ -1 വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ 
സുദേവൻ , കെ . എൻ . എന്നയാൾ 29-10-2020 - ന് മരണപ്പെട്ടിട്ടു 
ള്ളതായും , പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


മണ്ണാർക്കാട് താലൂക്കിൽ കോട്ടത്തറ വില്ലേജിൽ , 
മൊട്ട S / o ശങ്കരൻ , വീട്ടിക്കുണ്ട് ഊര് , കോട്ടത്തറ പി . ഒ . 
എന്നയാൾ മരണപ്പെട്ടുവെന്നും , വനം വകുപ്പിൽ ഹാജരാക്കുന്ന 
തിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണ 
മെന്നും ആവ ശ്യപ്പെട്ടു കൊണ്ട് പരേതന്റെ മകൻ വീരൻ 
എന്ന യാൾ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ കോട്ടത്തറ 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ മൊട്ട 
എന്ന വർ 15-9-2020 - ന് മരണപ്പെട്ടിട്ടുള്ളതായും , പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


വീരൻ 


മകൻ 


37 


1 


ബീന , ഇ . എം . 


ഭാര്യ 


50 


2 


മരുതി 


മകൾ 


33 


2 


ദീപക് സുദേവൻ 


മകൻ 


26 


3 


ദേവ് , ബി . എസ് . 


മകൾ 


16 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേ ണ്ടതാണ് . കാലാ വധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ ഡി3-2020 / 83449 / 300 . 


2021 ജനുവരി 8 . 


( 4 ) 


നമ്പർ ഡി3-2020 / 8361 / 9 / 300 . 


2021 ജനുവരി 11 . 


മണ്ണാർക്കാട് താലൂക്കിൽ കാരാ കുർശ്ശി വില്ലേജിൽ , 
രാധാ കൃ ഷ് ണൻ , എം . S / o പി . കുഞ്ഞുകുട്ടൻ നായർ , 
മാണിക്കത്ത് വീട് , പുല്ലിശ്ശേരി പി . ഒ . എന്നയാൾ മരണപ്പെട്ടു 
വെന്നും , ബാങ്കിൽ ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ രാജലക്ഷ്മി , കെ . ടി . എന്നിവർ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ കാരാ കുർശ്ശി വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ രാധാകൃഷ്ണൻ , എം . എന്നയാൾ 
1-11- 2 0 2 0 - ന് 

മരണപ്പെട്ടിട്ടു ള്ളതായും , പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


അന ന്ത രാവകാ ശ 


മണ്ണാർക്കാട് താലൂക്കിൽ കോട്ടോപ്പാടം -1 വില്ലേജിൽ , 
മുഹമ്മദാലി , ടി . S / o കോയാമു തോണിക്കര വീട് , കാപ്പറമ്പ് , 
തിരു വിഴാം കുന്ന് പി . ഒ . എന്ന യാൾ മരണപ്പെട്ടു വെന്നും , 
ബാങ്കിൽ 

ഹാജ രാ ക്കു ന്ന തി നായി 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ മകൻ ലബീ ബലി , ടി . എന്ന യാൾ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കോട്ടോപ്പാടം -1 വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ മുഹമ്മദാലി , ടി . എന്ന യാൾ 
2 9 - 9 - 2 02 0- ന് മരണപ്പെട്ടിട്ടു ള്ളതായും , പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


രാജലക്ഷ്മി , കെ . ടി . 


ഭാര്യ 


58 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


കൃഷ്ണദാസ് , കെ . 


ടി . 


മകൻ 


35 


നമ്പർ 


ബന്ധം 


3 


ദീപ , കെ . ടി . 


മകൾ 


33 


1 


ഹാജറുമ്മ 


ഭാര്യ 


50 


4 


ദിവ്യ , കെ . ടി . 


മകൾ 


33 


2 


ലബീബലി , ടി . 


മകൻ 


29 


5 


ധന്യ , കെ . ടി 


മകൾ 


31 


3 


ഷുഹൈബ് അലി , ടി . 


മകൻ 


20 


4 


അദീബ് അലി , ടി . 


മകൻ 


15 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുളളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ട താണ് . കാലാ വധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാ വധി കഴിഞ്ഞാ , 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
മണ്ണാർക്കാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


250 


